/l6066 


Kerala Gazette No. 48 dated 26th December 1966, 
PARTI 

GOVERNMENT OF KERALA 
Pablic Works ( Transport - A ) Department 

NOTIFICATION 
No. 40480/ TA3/66/PW. 

Dated , Trivandrum , 24th November 1966 . 
The following draft of an amendment to the Kerala Motor Vehicles 
Rules, 1961, published under S. R. O. No. 138/61 in the Kerala Gazette 
dated 16-5-1961, which the Government of Kerala propose to make in 
exercise of the powers conferred by sub -section ( 1) of Section 70 of the 
Motor Vehicles Act, 1939 (Central Act 4 of 1939) is hereby published 
for general information as required by sub- section (1) of Section 133 of the 
said Act . 

Notice is hereby giver that the said draft will be taken up for considera 
tion on or after 6th January, 1967 and that any objection or suggestion 
which may be received with respect thereto before the date aforesaid will be 
considered by Government. Objections and suggestions shall be addressed 
to the Secretary to the Government of Kerala, Public Works ( Trans, ort- A) 
Department, Government Secretariat, Trivandrum . 

DRAFT AMENDAIENT 
In the said Rules, for rule 368 the following shall be substituted , 
namely : 

" 368. Exemsiion by Government.-- Government may exempt to such 
extent as they decm nccessary any motor vehicle or class of motor vehicles 
from all or any of the provisions of the rules framed under Chapter V of the 
Act ". 

16-5-1961.8ലെ കേ എ ഗസറിൽ എസ്. ആർ. ഒ . 138 61 എന്ന നമ്പരിൽ 
പ്രസിദ്ധപ്പെടുത്തിയ 1961 - ലെ കേരള Pാട്ടാർ വാഹനച്ചട്ടങ്ങളി ൽ , 1939 - ലെ 

മോട്ടാർ വാഹന ആ ക " . ” (1933 - ലെ 4 -ാം കേന്ദ്രആ കററ്) 70 -ാം വകുപ്പു (1)-3. 
ഉപവകുപ്പു മൂലം നൽകപ്പെട്ട അധികാരങ്ങൾ 

വിനിയോഗിച്ചു . കേരള ഗവ 
ൻ വരുത്തുവാനുദ്ദേശിക്കുന്ന ഭേദഗതി സംബന്ധിച്ച് താഴെപ്പറയുന്ന കരട്. 
പ്രസ്തുത ആക്റ്റ് 133 -ാം വകുപ്പ്, (1) -ാം ഉപവകുപ്പിൽ ആവശ്യപ്പെട്ട പ്രകാരം 
പൊതുജനങ്ങളുടെ അറിവിനായി ഇതിനാൽ പ്രസിദ്ധപ്പെടുത്തുന്നു. 

പ്രസ്തുത കരട് 1967 ജനുവരി 6 -ാം തീയതിയിലോ അതിനുശേഷം മാ 
ആലോചനയ്ക്കുടുക്കുന്നതാണെന്നും, അതു സംബന്ധിച്ച് മൽപ്പറഞ്ഞ തീയതിക്ക 
മുന് ലഭിക്കുന്ന ഏതൊരാക്ഷേപമോ, അഭിപ്രായമോ ഗവണ്മെൻറ് പരിഗണിക്കു 
ന്നതാണെന്നും ഇതിനാൽ അറിയിച്ചിരിക്കുന്നു. ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളും 
കേരള ഗവണ്മെന്റ് സെക്രട്ടറി, പൊതുമരാമത്തു ” (ട്രാൻസ്പോർട്ടു ”-എ) ഡിപ്പാർട്ട 
മെൻറ് , ഗവണ്മെന്റ് സെക്രട്ടേറിയേറ്റ്. തിരുവനന്തപുരം എന്ന മേൽവിലാസ 
ത്തിൽ അയ്യണ്ടതാണു്. 


091 Le. 


2 


കരടുബേദഗതി 


മേല്പടി ചട്ടങ്ങളിൽ 368 -ാം ചട്ടത്തിനു പകരമായി 

താഴെപ്പറയുന്ന തു 
ക്കണം, അതായത്: 

"368. ഗവണ്മെൻറ്റ് ഒഴിവാക്കുന്നതു്. - ഗവണ്മെൻറിനും, ആവശ്യമെന്നു 
തോന്നുന്നിടത്തോളം ഏതെങ്കിലും മോട്ടാർ വാഹനത്ത യോ ഏതെങ്കിലും തരം 
മോട്ടാർ വാഹനങ്ങളേയോ ആക്റ്റ് V-ാം അദ്ധ്യായപ്രകാരം ഉണ്ടാക്കിയിട്ടുള്ള 
ചട്ടങ്ങളിലെ എല്ലാ വ്യവസ്ഥകളിൽനിന്നു മോ , ഏതെങ്കിലും വ്യവസ്ഥകളിൽ 
നിന്നം ഒഴിവാക്കാവുന്നതാണു . 

By order of the Governor, 
S. ANANTAKRISHNAN , 

Secretary . 


